Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


: 


s 


R No KL.TV/63412015:17 


റL 


GOVERN 


കേരള 


ാർ 


ട സർക്കാ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


OIാല 


വാല്യം 7 | 


2018 മേയ് 15 
15th May 2018 
1193 ഇടവം 1 
1st Idavam 1193 


നമ്പർ 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


1940 വൈശാഖം 25 
25th Vaisakha 1940 


PART III 
Co -operative Department 


പത്തനംതിട്ട ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

- ( ഹാജർ : പി. ജെ . അബ്ദുൽ ഗഫാർ) 


നമ്പർ എ . ഇ .എൽ. 118 / 2004 . 


2018 മാർച്ച് 7. 


വിഷയം: - സമാപ്തീകരണം - ക .781- കൊക്കാത്തോട് ഗവ . ഹൈസ്കൂൾ സഹകരണ സംഘം ( ക്ലിപ്തം) - അന്തിമ 

സമാപ്തീകരണം - രജിസ്ട്രേഷൻ റദുചെയ്യുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) ഈ ആഫീസിലെ 27 -6 - 2005 - ലെ സി . എസ്. 118 / 04 -ാം നമ്പർ കത്ത്. 

( 2) ഈ ആഫീസിലെ 25 - 8 - 2015- ലെ എ . ഇ .എൽ. 118 / 18 -ാം നമ്പർ ഉത്തരവ്. 
(3) കോഴഞ്ചേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 22 -1-2018 - ലെ കെ . 1321/ 2005 -ാം നമ്പർ 

ശുപാർശ . 


ക്യൂ .781- കൊക്കാത്തോട് ഗവ . ഹൈസ്കൂൾ സഹകരണ സംഘം ( ക്ലിപ്തം) ത്തെ ഈ ആഫീസിലെ സൂചന (1) ഉത്തരവ് 
പ്രകാരം സമാപ്തീകരണത്തിനായി കോഴഞ്ചേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കോന്നി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 9 - 11 - 2015 - ൽ കൂടിയിട്ടുള്ളതാണ്. 
ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതി മുതൽ 22 - 1- 2018 വരെയുള്ള വരവ്-ചെലവ് കണക്ക് അംഗീകരിക്കൽ, ആസ്തി ബാധ്യതകൾ 
എഴുതിതള്ളൽ അംഗീകരിക്കൽ, മിച്ചധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ച തീരുമാനം, രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിനുള്ള ശുപാർശ 
എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് ലിക്വിഡേറ്റർ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംഘത്തിന്റെ 
സമാപ്തീകരണം പൂർത്തീകരിച്ച് സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദുചെയ്യുന്നതിന് സൂചന (3 ) പ്രകാരം 
കോഴഞ്ചേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്ത് അപേക്ഷ സമർപ്പിച്ചിരിക്കു ന്നു . 
സംഘത്തിന്റെ അന്തിമ സമാപീകരണം നടത്തിക്കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചതിൽ താഴെ പറയുന്ന 
കാര്യങ്ങൾ ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. 


Gaz . No. 20 /2018 /DTP (Co- operative ). 


339 


15th MAY 2018) 


CO -OPERATIVE DEPARTMENT 


96 


സംഘത്തിന്റെ ചാർജ് 23 - 9 - 2005 - ൽ ലിക്വിഡേറ്റർ ഏറ്റെടുത്തു . ഏറ്റെടുത്ത തീയതിയിലെ ബാക്കിപത്രം താഴെ 
പറയും പ്രകാരമാണ്. 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


1258.00 


482 . 10 


424.49 


396.55 


3656.34 


100 .00 


13 . 60 


856 . 30 


ഓഹരി 
കരുതൽ ധനം 
കരുതലുകൾ 
വിദ്യാഭ്യാസ ഫണ്ട് 
സിൽബന്തി ചെലവ് 
അഡ്വാൻസ് ഡ്യൂ ബെ 
വീതിയ്ക്കാത്ത ലാഭം 

ആകെ 


നീക്കിയിരിപ്പ് 
ബാങ്കിൽ 
ജില്ലാ ബാങ്കിൽ ഓഹരി 
ഡെഡ് സ്റ്റോക്ക് 
ഡെഫിസിറ്റ് സ്റ്റോക്ക് 
അഡ്വാൻസ് ഡ്യൂ റ്റു 
അറ്റനഷ്ടം 

ആകെ 


993.98 


1800 .54 


3582. 88 


- 4853. 35 


2391. 98 


3832 .43 


- 12321. 27 


| 12321,27 


സംഘത്തിന് നിയമാനുസൃതം കിട്ടാനുള്ള മുതലുകൾ സമാഹരിക്കുന്നതിനും ബാദ്ധ്യതകൾ കൊടുത്തുതീർക്കുന്നതിനും 
നട പടികൾ സ്വീക രി ക്കു ക യു ണ്ടാ യി . സംഘത്തിന് ഈടാ ക്കു വാൻ കഴിയാത്ത മുത ലു കൾ എഴുതി തള്ളു ന്ന തിനും 
കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും സൂചന ( 2 ) പ്രകാരം അനുമതി നൽകിയിട്ടുള്ളതാണ്. 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കിയശേഷം ജില്ലാ സഹകരണ ബാങ്കിൽ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിൽ ശേഷിച്ച തുക 
പിൻവലിച്ച് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് ലിക്വിഡേറ്ററെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 


സംഘത്തിന്റെ വരവ്- ചെലവ് കണക്ക്, ബാക്കിപത്രം എന്നിവ ചുവടെ ചേർക്കുന്നു . 


വരവ്-ചെലവ് കണക്ക് 


വരവ് 


തുക 


ചെലവ് 


തക 


5675 


5675 


5675 


5675 


പലിശ 
ആകെ 
മുന്നിരുപ്പ് 
മൊത്തം 


നിക്ഷേപം 
ആകെ 
നീക്കിയിരിപ്പ് 
മൊത്തം 


ഇല്ല 


ഇല്ല. 


5675 


5675 


ബാക്കി പത്രം 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ലാഭം 


56 . 75 


482, 10 


ബാധ്യത 


978 .65 


453.30 


നീക്കിയിരിപ്പ് 
ബാങ്കിൽ 
ജില്ലാ ബാങ്കിൽ ഓഹരി 

ആകെ 


100 


ആകെ 


1035 . 40 


1035. 40 


ടി സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ യഥാസമയം എഴുതിതള്ളിയതിനും കണ്ടുകെട്ടിയതിനും ശേഷമുള്ള ആസ്തി 
ബാധ്യതകൾ താഴെ പറയും പ്രകാരമാണ്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഇല്ല 

ഇല്ല 
ഇപ്രകാരം സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ചുവടെ പറയുംപ്രകാരം 
ഉത്തരവാകുന്നു . 


ഉത്തരവ് 
ക്യൂ .781- കൊക്കാത്തോട് ഗവ . ഹൈസ്കൂൾ സഹകരണ സംഘം ( ക്ലിപ്തം) - ന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . സഹകരണ ചട്ടം 74 - ൽ നിഷ്കർഷിച്ചിരിക്കുന്നവിധം ടി സംഘത്തിന്റെ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ 
3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുമതിയോടുകൂടി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, പത്തനംതിട്ട. 


- ( ഒപ്പ് 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


340 


15th MAY 2018 ) 


CO -OPERATIVE DEPARTMENT 


- 


97 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


നമ്പർ ഒ - 4719/ 2017 / ആർ. ഡിസ്. 


2018 


നമ്പർ 8 - 8200 / 2017 / ആർ. ഡിസ്. 


2018 ഫെബ്രുവരി 12 . 


19 69 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് - 19 69 - ലെ കേരള സഹ ക രണ സംഘം ആക്ട് 
( 1969- ലെ 21 -ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ ( 1969 - ലെ 21 -ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന 

എന്നിൽ നിക്ഷി പ് ത മായ അധികാരം വിനി യോ ഗിച്ച് 
തെന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ സാക്ഷ്യപ്പെടുത്തുന്നതെന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ 
(തപാലാഫീസ് പാലിശ്ശേരി) “അവിണിശ്ശേരി പഞ്ചായത്ത് 

- താലൂക്കിൽ ( ത പാലാ ഫീസ് മണ്ണുത്തി) ഒല്ലൂക്കര ബ്ലോക്ക് 
ഗ്രാമീണ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 

| പ്രവാസി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം ഇന്നേ ദിവസം 
ഇന്നേ ദിവസം പ്രസ്തുത ആക്ട് അ നു സ രിച്ച് ക്ലിപ്സ് 

പ്രസ്തുത ആക്ട് അനുസരിച്ച് ക്ലിപ്സ് ബാധ്യതയോടുകൂടിയ 
ബാധ്യതയോടുകൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ 

ഒരു സഹ ക രണ സംഘ മായി രജിസ്റ്റർ ചെയ്യപ്പെട്ടി 
ചെയ്യപ്പെട്ടിരിക്കുന്നു . പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 

രി ക്കുന്നു . പ്രസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 

സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 

- തരംതിരിച്ചുള്ള പട്ടിക 
തരംതിരിച്ചുള്ള പട്ടിക 

1. സംഘത്തിന്റെ നമ്പരും പേരും- ആർ. 1513, ഒല്ലൂക്കര 
1. സംഘത്തിന്റെ നമ്പരും പേരും ആർ. 1514 , അവിണിശ്ശേരി 

ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹ ക രണ സംഘം 
പഞ്ചായത്ത് ഗ്രാമീണ സാമൂഹ്യക്ഷേമ സഹകരണ 

ക്ലിപ്തം. 
സംഘം. 

2. രജിസ്റ്റർ ചെയ്ത തീയതി - 12 - 2- 2018 . 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 12 - 2 -2018 . 

3. മേൽവിലാസം - ആർ. 1513 , ഒല്ലൂക്കര ബ്ലോക്ക് പ്രവാസി 
3. മേൽവിലാസം - ആർ. 1514 , അവിണിശ്ശേരി പഞ്ചായത്ത് 

ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം പി . ഒ. മണ്ണുത്തി. 
ഗ്രാമീണ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം, 

- 4. പ്രവർത്തന പരിധി - തൃശ്ശൂർ കോർപ്പറേഷന്റെ ഒല്ലൂക്കര 
പി . ഒ. പാലിശ്ശേരി, പിൻ- 680 027 . 

സോണൽ പദേ ശ വും , നട ത്ത , മാട ക്ക ത്ത റ , 
4. പ്രവർത്തന പരിധി --തൃശ്ശൂർ താലൂക്കിലെ അവിണിശ്ശേരി, 

പാണഞ്ചേ രി , പുത്തൂർ എന്നീ പഞ്ചായത്തുകൾ 

ഉൾപ്പെട്ട മുഴുവൻ പ്രദേശങ്ങൾ. 
5. ബാധ്യത - ക്ലിപ്തം. 

- 5. ബാധ്യത ക്ലിപ്തം. 


6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ഉന്ന മ ന ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 


- പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ഉന്ന മ ന ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 


7 . അംഗീകൃത ഓഹരി മൂലധനം - 


7. അംഗീകൃത ഓഹരി മൂലധനം - 


“ എ ക്ലാസ് - 250 x 5000 = ~ 12, 50,000 


- " എ ക്ലാസ് - 250 x 30000 = 


- 


75,00, 000 


" ബി ക്ലാസ് - 100 x 20000 = - 20,00, 000 


" ബി ക്ലാസ് - 1,000 x 2000 = 


- 


20,00 , 000 


" സി ക്ലാസ് - 25 X 15000 = 


= 


3,75,000 


" സി ക്ലാസ് 


- 10 x 50000 = 


= 


5,00 ,000 


ആ 


കെ 


- 36,25,000 


ആകെ 


- 1,00,00, 000 


8. സംഘത്തിന്റെ തരം സാമൂഹ്യക്ഷേമം റൂൾ 15 ( 12) (1) 


8. സംഘത്തിന്റെ തരം സാമൂഹ്യക്ഷേമം റൂൾ 15 ( 12 )(1) 


9. പര മാ വധി വാങ്ങാ വു ന്ന കടം - പിരിഞ്ഞുകിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
ആകെ തുകയുടെ 150 മടങ്ങായിരിക്കും. 


9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞുകിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
ആകെ തുകയുടെ 150 മടങ്ങായിരിക്കും. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 
ഓഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


341 


15th MAY 2018) 


CO -OPERATIVE DEPARTMENT 


- 


98 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ : എം . കെ . ബാബു ) 


നമ്പർ 5640 / 17 / എ . ഇ .എൽ. കെ . ഡിസ്. 


2018 ഫെബ്രുവരി 28. 


വിഷയം : - സമാപ്തീകരണം - വാക്കടപ്പുറം വനിത സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 1036 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് 

- ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - (1) ഈ ആഫീസിലെ 5 - 12 - 2017 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 17 - 2- 2018 - ലെ ടാം നമ്പർ തീരുമാനവും 2261/2017 / ഡി നമ്പർ കത്തും. 
(3) ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 17 - 2- 2018 - ലെ 2261/ 2017 / ടി നമ്പർ 

ശുപാർശ . 


- ക്ലിപ്തം നമ്പർ പി . 1036 വാക്കടപ്പുറം വനിത സഹകരണ സംഘം 23 - 11- 1993 -ാം തീയതി രജിസ്റ്റർ ചെയ്തുവെങ്കിലും 
നിയമാനുസൃതം പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്തുകൊണ്ട് പരാമർശം (1) 
പ്രകാരം ഈ ആഫീസ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ശേഷം ലിക്വിഡേറ്റർ ചാർജെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 
ചാർജെടുത്ത തീയതിയിലെ കടധനപട്ടിക , റിക്കാർഡുകളുടെ പട്ടിക എന്നിവ തയ്യാറാക്കുവാൻ നിർവ്വാഹമില്ലെന്നും സംഘത്തിന്റെ 
പേരിൽ യാതൊരുവിധ ആസ്തി ബാധ്യതകൾ ഇല്ലെന്നും കൂടാതെ സംഘം 23- 11-1993 - ൽ രജിസ്ട്രേഷൻ നടത്തിയെങ്കിലും വകുപ്പ് 
71(2 ) ( ബി ) പ്രകാരം പ്രവർത്തനങ്ങൾ ഒന്നും ആരംഭിച്ചിട്ടില്ലായെന്നും ആകയാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
സമാപ്തീകരണ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പരാമർശം (2 ) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത്അപേക്ഷിക്കുകയും 
ആയത് ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) സൂചന ( 3) പ്രകാരം ശുപാർശയും ചെയ്തിട്ടുണ്ട്. 


സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യത്തിലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്യണമെന്നുള്ള പരാമർശം ( 2), (3 ) എന്നിവ പ്രകാരമുള്ള സംഘം ലിക്വിഡേറ്ററുടെ തീരുമാനവും അപേക്ഷയും ഒറ്റപ്പാലം 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ ശുപാർശയും പരിഗണിച്ച് ചുവടെ പരാമർശിക്കുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


23 - 11 - 1993 - ന് രജിസ്റ്റർ ചെയ്ത ക്ലിപ്തം നമ്പർ പി . 1036 വാക്കടപ്പുറം വനിത സഹകരണ സംഘം നിയമാനുസൃതം 
പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്നുള്ള ലിക്വിഡേറ്ററുടെ തീരുമാനവും 
അപേക്ഷയും ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ ശുപാർശയും അംഗീകരിച്ചുകൊണ്ട് പ്രസ്തുത 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു. ആയത് സംബന്ധിച്ച് റിക്കാർഡുകൾ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും പിന്നീട് ഈ ആഫീസിന്റെ 
മുൻകൂർ അനുമതി വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ഓഫീസ്, പാലക്കാട്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ നടപടിക്രമം 

- ( ഹാജർ: ശ്രീ. എം . റ്റി. ദേവസ്യ) 
നമ്പർ എ . ഇ .എൽ./ 190 / 2014 . 

2018 ഫെബ്രുവരി 28. 
വിഷയം: - സമാപ്തീകരണം - തിരൂർ റെയ്ഞ്ച്കള്ള്ചെത്ത്വ്യവസായ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 

- എം . 618 - സംബന്ധിച്ച്. 


പരാമർശം: - (1) മലപ്പുറം ജില്ല സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 14 - 8 - 2013 - ലെ എച്ച്. എം . സി . 

4755 / 04 നമ്പർ ഉത്തരവ്. 
| (2) മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 7 - 9 - 2016 - ലെ എ . ഇ . എൽ. 

190 / 14 നമ്പർ കത്ത് . 
(3) സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ ( ക്രഡിറ്റ്) - ടെ 4- 11-2017 - ലെ എ . ഇ . എൽ. 48350/ 16 നമ്പർ 

ഉത്തരവ്. 
(4) മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 23 -11-2017 - ലെ എ . ഇ . എൽ. 

190/ 2014 നമ്പർ ഉത്തരവ്. 
(5) സംഘം ലിക്വിഡേറ്ററുടെ 12 - 2 - 2018 -ാം തീയതിയിലെ ഡി 15 /2014 നമ്പർ കത്തും അതേ തീയതിയിലെ 

നടപടിക്രമങ്ങളും. 
(6) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തിരൂരിന്റെ 15 - 2 - 2018 - ലെ ഡി 15/ 2014 നമ്പർ കത്ത്. 


342 


15th MAY 2018 ) 


CO -OPERATIVE DEPARTMENT 


99 


- മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന തിരൂർ റെയ്ഞ്ച് കള്ള്ചെത്ത്വ്യവസായ തൊഴിലാളി സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എം . 618 കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 പ്രകാരം സമാപ്തീകരിക്കുന്നതിന് 
പരാമർശം ( 1) പ്രകാരം ഉത്തരവാകുകയും തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ തിരൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ 17- 3 -2014 - ന് 
ലിക്വിഡേറ്ററായി ചാർജെടുക്കുകയുമുണ്ടായി. 


- ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം താഴെ കൊടുക്കുന്നു . 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


എ ക്ലാസ് ഓഹരി 


140000 . 00 


3544.00 


ബാങ്ക് നിക്ഷേപം 
പലവക 
അറ്റ് നഷ്ടം 


572 .00 


704557.27 


എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ് കണ്ടിജൻസി 
ആഡിറ്റ് ഫീസ് 

21006.00 
- അഫിലിയേഷൻ ഫീസ് 

5250 . 00 
അഡ്ജസ്റ്റിംഗ് ഹെഡ്സ്ഡബൈ 

സസ്പെൻസ് ലയബിലിറ്റി 302417 . 27 
വെൽഫയർ ഫണ്ട് ലോൺ 240000 . 00 


ആകെ 


708673 . 27 


ആകെ 


- 708673.27 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്തതിനുശേഷം പ്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി പിരിച്ചെടുക്കാൻ സാധ്യമായ എല്ലാ തുകകളും 
പിരിച്ചെടുക്കുകയും കൊടുത്തു തീർക്കാൻ സാധിക്കുന്നവ കൊടുത്തു തീർക്കുകയും ചെയ്തു . സർക്കാരിലേക്ക് അടവാക്കാനുണ്ടായിരുന്ന 
ആഡിറ്റ് ഫീസ് - 21006 അട വാക്കുന്ന തി ലേക്ക് തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ പേരിലുള്ള കോമൺ 
ലിക്വിഡേഷൻ ഫണ്ടിൽനിന്നും - 17077 പരാമർശം ( 2) കത്തിലെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുകയും ബാക്കി തുക 
ബാങ്ക് നിക്ഷേപ ബാക്കി നിൽപിൽനിന്നും ലഭ്യമാക്കി ആഡിറ്റ് ഫീസ് മുഴുവനായും അടവാക്കുകയും ചെയ്തു . 

ലിക്വിഡേറ്റർക്ക് ലഭ്യമായ - 4661- ന്റെ 15 ശതമാനം ലിക്വിഡേഷൻ ചാർജ്ജിലേക്ക് അടവാക്കിയിട്ടുണ്ട്. ലിക്വിഡേറ്റർ 
ചാർജ്ജടുത്ത തീയതി മുതൽ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ താഴെ നൽകുന്നു. 


വരവ് 


തുക 


ചെലവ് 


തുക 


1117 


21006 


1692 


275 


4661 


4661 


2624 


497 


ബാങ്ക് പലിശ 
ബാങ്കിൽ നിന്നും പിൻവലിച്ചത് 
എം . ഡി . സി. ബി .- 3505 
എം . ഡി . സി. ബി .- 20013 
തിരൂർ അർബൻ ബാങ്ക് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
അഡ്വാൻസ് ലിക്വിഡേറ്റർ 

ആകെ 
മുന്നിരിപ്പ് 

ആകെ 


ആഡിറ്റ് ഫീസ് 
ബാങ്കിൽ നിക്ഷേപിച്ചത് 
എം . ഡി. സി. ബി .- 3505 
എം . ഡി . സി . ബി .- 20013 
തിരൂർ അർബൻ ബാങ്ക് 
ലിക്വിഡേഷൻ ചാർജ്ജ് 
ബാങ്ക് ചാർജ്ജ് 

ആകെ 
നീക്കിയിരിപ്പ് 

ആകെ 


17077 


700 


26 


27197 


27197 


27197 


27197 


- സമാപ്തീകരണത്തിന്റെ ഭാഗമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും പിരിച്ചെടുക്കുന്നതിനോ കൊടുത്ത് 
തീർക്കുന്നതിനോ സാധിക്കാത്ത ആസ്തികളും ബാധ്യതകളും യഥാക്രമം എഴുതി തള്ളുന്നതിനും കണ്ട് കെട്ടുന്നതിനും ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചതിന്റെയും തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ പരാമർശം (4) പ്രകാരം 
എഴുതി തള്ളിയും കണ്ട് കെട്ടിയും ഉത്തരവാകുകയും ചെയ്തു . ആയതിന്റെ വിശദവിവരങ്ങൾ താഴെ കൊടുക്കുന്നു. 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


140000 .00 


അറ്റ് നഷ്ടം 


687693 . 27 


എ ക്ലാസ് ഓഹരി 
അഫിലിയേഷൻ ഫീ 
സസ്പെൻസ് ലയബിലിറ്റി 
വെൽഫയർഫണ്ട് ലോൺ 
അനാമത്ത് വരവ് ലിക്വിഡേറ്റർ 


5250 .00 
302417 . 27 


240000. 00 


26. 00 


ആകെ 


- 687693.27 


ആകെ 


ആകെ 


687693 . 27 


Gaz. No. 20 / 2018/DTP (Co-operative ). 


343 


15th MAY 2018) 


CO -OPERATIVE DEPARTMENT 


- 100 


- സംഘത്തിന്റെ പേരിൽ മേൽ നടപടികൾക്ക് ശേഷം ആസ്തികൾ ബാധ്യതകൾ ഒന്നും നിലവിലില്ല . സംഘം സമാപ്തീകരി 
ക്കുന്നതിന് വേണ്ട നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിക്കുകയും നിയമാനുസൃതം അടവാക്കേണ്ട ലിക്വിഡേഷൻ ചാർജ്ജ് 
അടവാക്കുകയും ചെയ്തു . സംഘത്തിന്റെ അവസാന പൊതുയോഗം നിയമാനുസൃതം 12- 2- 2018 - ന് വിളിച്ച് ചേർക്കുകയും ചെയ്തു . 
ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതി മുതലുള്ള കണക്കുകളുടെ ആഡിറ്റ് എ . ഇ .എൽ. ആഡിറ്റർ പൂർത്തീകരിക്കുകയും ചെയ്തു . 


മേൽ പ്രകാരം തിരൂർ റെയ്ഞ്ച് കള്ള്ചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 618- ന്റെ 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം നിയമം 1969 വകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്യുന്നതിന് അപേക്ഷിച്ചതിന്റെയും പരാമർശം ( 6 ) പ്രകാരം തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ 
ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


തിരൂർ റെയ്ഞ്ച് കള്ള്ചെത്ത്വ്യവസായ തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം. 618 - ന്റെ സമാപ്തീകരണ 
നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിച്ചതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണ സംഘം നിയമം 1969 ചട്ടം 70 പ്രകാരം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ഓഫീസിന്റെ അനുമതിക്ക് വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ഓഫീസ്, മലപ്പുറം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


344 


